Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


1 - 


C 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/2012-14 


GOVERY 


കേര 


9 


- 


ERNMENT 


രള സർക്ക 


ന് 


വ 
രാർ 


OF KERAL 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th March 2013 

2013 മാർച്ച് 5 
14th Phalguna 1934 
1934 ഫാൽഗുനം 14 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


ലേലപ്പരസ്യം 


നമ്പർ ജി2 - 4784/ 2012 - ഐഡി. 


2013 ഫെബ്രുവരി 1. 


ഇടുക്കി ജില്ലയിലെ കാളിയാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്നതും താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ 
വിവരിച്ചിരിക്കുന്നതുമായ വിവിധ ഇനത്തിലുള്ള മരങ്ങൾ 26 - 3- 2013 - ന് പകൽ 10 മണിക്ക് കാളിയാർ പോലീസ് സ്റ്റേഷൻ 
പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

പട്ടിക 
ഗ്രൂപ്പ്-I ( നിരതദ്രവ്യം - 10,000 ) 


ക്രമനമ്പർ 


ഇനം 


ചുറ്റുവണ്ണം 
( CM) 


വ്യാപ്തം 


തടിയുടെ 
ലേലനമ്പർ 


മഹാഗണി 


125 


135 


0.708 m 
0.879 m 
2. 116 m 
1, 889 m 


190 


185 


ഗ്രൂപ്പ്- II ( നിരതദ്രവ്യം - 10,000) 


ക്രമനമ്പർ 


ഇനം 


ചുറ്റുവണ്ണം 
- (CM) 


വ്യാപ്തം 


തടിയുടെ 
ലേലനമ്പർ 


- (1) 


( 2) 


- (3) 


വാക 


137 


0.275 m3 
1. 061 ma 
1.247 m 


155 


5TH MARCH 2013 ] 


POLICE DEPARTMENT 


( 2) 


(3 ) 


വാക 


180 


1.889 m 


192 


2.116 m3 


205 


2 .360 m 


230 


3. 143 


m 


ഗ്രൂപ്പ്- II ( നിരതദ്രവ്യം - 3,000 ) 


ക്രമനമ്പർ 


ഇനം 


ചുറ്റുവണ്ണം 
(CM) 


വ്യാപ്തം 


തടിയുടെ 
ലേലനമ്പർ 


ബദാം 


0.130 m3 


126 


0.876 m 


സ്പാത്തോഡിയ 


138 


1. 061 m 


മഴമരം 


270 


4. 331 m 


ഗ്രൂപ്പ്-IV ( നിരതദ്രവ്യം - 


25,000 ) 


ക്രമനമ്പർ 


ഇനം 


ചുറ്റുവണ്ണം 
(CM) 


വ്യാപ്തം 


റിമാർക്സ് 


തടിയുടെ 
ലേലനമ്പർ 


- (2) 


അക്കേഷ്യാമരം 


ഒറ്റ 


0.010 m 


90 


2.57 ma 


132 


0.879 m 


132 


0 .879 m3 


0.257 


m 


134 


0.879 m 


115 


0.547 m3 


86 


0. 130 


m 


119 


0.708 m3 


110 


0.547 m 


161 


1.449 m 


109 


0 .547 


m 


88 


0.257 ma 


92 


0.257 m 


98 


0.257 m3 


78 


0,130 m 


90 


0.257 m3 


80 


0. 130 


m 


97 


0 .396 m3 


175 


1.661 m 


5TH MARCH 2013 ] 


POLICE DEPARTMENT 


| ( 2 ) 


(3) 


അക്കേഷ്യാ മരം 


1. 889 


m 


ഉണക്കമരം 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരായി ലേലത്തിന് 
അര മണിക്കൂർ മുമ്പ് നിശ്ചിത നിരതദ്രവ്യം ഒടുക്കി രസീത് കൈപ്പറ്റേണ്ടതാണ്. ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം നിരതദ്രവ്യം മേൽ 
പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും 
മുൻകൂട്ടി മുദ്ര വച്ച കവറിൽ ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ 2013 മാർച്ച് മാസം 23 -ാം തീയതി 5 മണി വരെ 
ഇടുക്കി ജില്ലാ പോലീസ് ആഫീസിലും കാളിയാർ പോലീസ് ഇൻസ്പെക്ടറുടെ ഓഫീസിലും സ്വീകരിക്കുന്നതാണ്. ദർഘാസിനോ 
ടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ 
വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 
കവറിന് മുകളിൽ കാളിയാർ പോലീസ് സ്റേറഷൻ കോമ്പൗണ്ടിലെ മരങ്ങൾ ലേലത്തിൽ വാങ്ങുവാനുള്ള ദർഘാസ് എന്നും 
ഏത് ഗ്രൂപ്പിനാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല 
ത്തിലേയോ ദർഘാസിലേയോ തുകയിൽ ഏതാണോ കൂടുതൽ ആയതിന് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം 
കൊണ്ടയാൾ ലേലത്തുകയുടെ/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ഉടൻതന്നെ അട്യക്കേണ്ടതാണ്. ലേലതുകയോടൊപ്പം 12.5 % 
വാറ്റും വാറ്റിന്റെ 1 % സെസും ലേലത്തുകയും വാറ്റും സെസും ചേർന്ന് തുകയുടെ 20 % FDT ആയും ഒടുക്കി രസീത് 

കൈപ്പറ്റേണ്ടതാണ്. ബാക്കി ലേലത്തുക ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവുകൈപ്പറ്റി 10 ദിവസത്തിനകം ഒടുക്കി സ്വന്തം 
ചെലവിൽ മറ്റ് മരങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് കേടുപാടില്ലാതെ ലേലം കൊണ്ട് മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടതാണ്. 


- ലേലംകൊണ്ടയാൾ ഈ നിബന്ധന ലംഘിച്ചാൽ ടിയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും, മരങ്ങൾ 
പുനർ ലേലം ചെയ്യുന്ന തു മാ യി രിക്കും. പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് ആദ്യം ലേലം 
കൊണ്ടയാളിൽ നിന്നും ഈടാക്കുന്നതാണ്. പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ടിയാൻ അവകാശി 
ആയിരിക്കുന്നതുമല്ല . 

ലേല വസ്തുക്കൾ 2013 മാർച്ച് മാസം 6 -ാം തീയതിക്കും മാർച്ച് മാസം 22 -ാം തീയതിക്കുമിടയിലുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
കാളിയാർ പോലീസ് ഇൻസ്പെക്ടറുടെ മുൻകൂർ അനുമതിയോടെ രാവിലെ 11 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയ്ക്കുള്ള 
സമയത്ത് പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവെയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടു 
ത്തുന്നതിനോ ഉള്ള അധികാരം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. 


(ഒപ്പ്) 


ജില്ലാ പോലീസ് ഓഫീസ്, 
ഇടുക്കി. 


ജില്ലാ പോലീസ് മേധാവി. 


ദർഘാസ്/പുനർ ലേലപ്പരസ്യം 


ക്രമ രജിസ്റ്റർ 
നമ്പർ നമ്പർ 


നിരതദ്രവ്യം 


മോഡൽ 


| 1 
- 2 

- 3 


KL 01K 7931 
KL13D 7416 
KL 01X 9407 


നമ്പർ ഇ 2- 2247/ 2010 സി. 

2013 ഫെബ്രുവരി 7. 
കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലു 
ള്ളതും കണ്ണൂർ സായു ധ സേ നാ വി ഭാഗം ഡപ്യൂട്ടി 
കമാണ്ടന്ററിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ 
പറയുന്ന ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 12 -3 -2013- ന് രാവിലെ 
11 മണിക്ക് ഓഫീസ് പരി സ രത്തുവച്ച് ദർഘാസ്/ പുനർ 
പരസ്യലേലം വഴി വിൽപന നടത്തുന്നതാണ്. 
- പുനർ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വർ 
ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മേൽ 
പറഞ്ഞ വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന താഴെ സൂചിപ്പിച്ച 
നിരതദ്രവ്യം ഡെപ്യൂട്ടി കമാണ്ടന്ററിന്റെ കാര്യാലയത്തിൽ അടച്ച് 
രശീത് കൈപ്പറ്റേണ്ടതാണ്. 


1996 Model Eicher Bus 
1998 Model Eicher Bus 
2002 Model Toyotta 
Qualis 
1998 Model Mahindra & 
Mahindra MDI 500 Jeep 


11, 500 
11, 000 
10,000 


- 4 


KL 01P 3006 


15,000 


-- മേൽപ്പറഞ്ഞ വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് മുദ്ര വെച്ച് 
ദർ ഘാ സു കളും സ്വീക രി ക്കു ന്ന താ ണ്. ദർഘാ സു കൾ 
ലേ ത്തലേന്ന് 4 മണി വരെ ഡെപ്യൂട്ടി കമാ ണ്ടന്റിന്റെ 
ആഫീസിൽ സ്വീകരിക്കും. ചട്ടപ്രകാരമുള്ള ദർഘാസിനോടൊപ്പം 


5TH MARCH 2013] POLICE DEPARTMENT 

- 22 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കണ്ണൂർ ജില്ലാ യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 

പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ നിരതദ്രവ്യത്തിനു കൂട്ടുന്നതും ടി വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
തുല്യ മായ തുകയുടെ ഡിമാന്റ് ഡാഫ്ററ് അടക്കം പുനർലേലത്തിൽ സർക്കാരിന് ഉണ്ടാവുന്ന നഷ്ടം മുൻ ലേല 
ചെയ്യേണ്ട താ ണ് . കവറിന് മുകളിൽ “ വാഹനങ്ങളുടെ 

ക്കാരനിൽ നിന്ന് ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി ലഭിക്കുന്ന 
ലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി എഴുതേണ്ടതാണ്. 

തുകയ്ക്ക് മുൻലേലക്കാരന് യാതൊരുവിധ അവകാശമോ അർഹ 
കൂടാതെ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പരുകളും ഇതോടൊപ്പം 

തയോഉണ്ടായിരിക്കുന്നതുമല്ല. 
വ്യക്തമാക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ട 
വരുടെ മുമ്പിൽവച്ചു ദർഘാസുകൾ തുറക്കുന്നതും പരസ്യലേല 

ലേല ത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേല 
ത്തിൽ അഥവാ ദർ ഘാ സിൽ ഏതിലാണോ കൂടു തൽ 

തീയതിക്കുമുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് 
തുകയ്ക്കുള്ളത് ആയതിന് ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 

സമ യത്ത് ഡെപ്യൂട്ടി കമാ ണ്ടന്റിന്റെ അ നു മ തി യോടെ 
ന്നതും ലേലം കൈക്കൊണ്ടയാൾ പുനർ ലേലം/ ദർഘാസ് തുക പരിശോധിക്കാവുന്നതാണ്. യുക്തമെന്ന് തോന്നുന്നപക്ഷം 
യുടെ പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തു - യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം 
വച്ച് അപ്പോൾത്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ട താ ണ് . നിർത്തിവയ്ക്കുന്നതിനും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്ന 
ബാക്കിതുക നികുതിയുൾപ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ തിനും ലേല നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും കണ്ണൂർ 
ഉത്തരവ് തീയതി മുതൽ 10 ദിവസത്തിനകം അടച്ച് സ്വന്തം ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരമുണ്ടായിരിക്കും. ലേലം 
ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും വാഹനം നീക്കം സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം 
ചെയ്യേണ്ടതാണ്. 

അന്തിമമായിരിക്കും. 
ഏ ത ങ്കിലും കാര ണ വശാൽ ലേലം/ ദർ ഘാ സ് ജില്ലാ പോലീസ് ഓഫീസ്, 

- ( ഒപ്പ്) 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക കണ്ണൂർ. 

ജില്ലാ പോലീസ് മേധാവി. 


